| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2009 


ന 


GOVERN 


- 


പe 


പ ാം 


KERALA 


MENT OF 
न्य अपत 


നത 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th May 2009 
2009 മേയ് 26 


No. 1 


Vol. LIV 1 
വാല്യം 54 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


5th Jyaishta 1931 
- 1931 ജ്യേഷ്ഠം 5 


PART III 


Irrigation Department 


CANCELLATION OF TENDER NOTICE FOR 

PRE -QUALIFICATION 


Governor of Kerala.) 
CANCELLATION OF TENDER NOTICE 


No. DB. 5291/83 ( A ). 


13th May 2009. 


No. DB , POT No. 1/2008-09 ( A ). 13th May 2009 . 

All the tenders invited by the Superintending 
Engineer, Project Circle, Piravom vide the Tender Notice 
of even No . dated 28 -3 - 2009 are hereby cancelled due to 
implementation of Revised Schedule of Rate 
(2009 S. 0 . R . ) 

- 28 -3 -2009 - ൽ ഡി . ബി . പി. ക്യൂ . റ്റി. 1/2008 -09 ( എ ) 
നമ്പർ പ്രകാരം കേരള ജല വിഭവ വകുപ്പിനായി പിറവം 

പ്രോജക്റ്റ് സർക്കിൾ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ക്ഷണിച്ചിരു 
ന്നതായ എല്ലാ പ്രവൃത്തികളുടെയും ദർഘാസുകൾ 2009 
ഷെഡ്യൂൾ 

റേറ്റ് 
പ്രാബല്യത്തിൽ വന്നതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


All the tenders invited by the Superintending 
Engineer, Project Circle, Piravom on behalf of Governor of 
Kerala for Water Resources Department vide Tender 
Notice of even No . dated 24 -3 - 2009 are hereby cancelled 
due to the implementation of Revised Schedule 
of Rates (2009). 


- 24 - 3 - 2009 - ൽ ഡി . ബി . 5291/ 83( എ ) നമ്പർ പ്രകാരം 
കേരള ജല വിഭവ വകു പ്പി നായി പിറവം, ( പാജക്റ്റ് 
സർക്കിൾ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ക്ഷണിച്ചിരുന്നതായ 
എല്ലാ പ്രവൃത്തികളുടെയും ദർഘാസുകൾ 2009 ഷെഡ്യൂൾ റേറ്റ് 
പ്രാബല്യത്തിൽ വന്നതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


Office of the Superintending 
Engineer , Project Circle , 
Piravom . 


( Sd.) 
Superintending Engineer 
(For and on behalf of 


Office of the Superintending 
Engineer, Project Circle, 
Piravom . 


(Sd.) 
Superintending Engineer. 

( For and on behalf of 
| Governor of Kerala.) 


Gaz. No. 21/2009/DTP ( Irrigation ). 


202 


KERALA GAZETTE 


[PART III 


ദർഘാസ് പരസ്യം 


- ( 2 ) 


- (3 ) 


നമ്പർ ഡി1 - 1/ 2008. 


2009 ഏപ്രിൽ 25. 


350 


11/ എഇഇ / എം . ഐ ./ ഡബ്ല . കെ . വൈ ./ 2008-09 - 
അറക്കമല എൽ. ഐ . സ്കീമിന്റെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ രൂപ 14,000 
12/ എഇഇ / എം . ഐ ./ ഡബ്ലു . കെ . വൈ ./ 2008- 09 
ദേശമംഗലം എൽ. ഐ . സ്കീമിന്റെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ രൂപ 71,500 


1,800 


കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വിഭാഗം, 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് ജലവിഭവ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 
നിശ്ചിത യോഗ്യതയുള്ളതുമായ അംഗീകൃത കരാറുകാരിൽ 
നിന്നും മൽസ ര സ്വഭാ വമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 2009 മേയ് മാസം 27 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പ്രവർത്തിയുടെ പേര് 
ആലേഖനംചെയ്ത മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4.30 മണിക്ക് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റോ അ ദ്ദേ ഹം 
അധികാ ര പ്പെടു ത്തി യ മറ്റു ഉദ്യോ ഗസ്ഥനോ അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
അന്നേ ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം 
വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
4.30- ന് തുറക്കുന്നതുമാണ്. 


- 13 / എഇഇ / എം . ഐ ./ ഡബ്ല് . കെ . വൈ ./ 2008-09 - 
കീഴൂർ, കക്കാട് പാട ശേ ഖ ര ത്തിന്റെ 
നിലവിലുള്ള തോടിന്റെ മണ്ണടുക്കലും 
ബണ്ട് നിർ മ്മാ ണ വും സംബന്ധിച്ച 
പണികൾ - രൂപ 1, 38 ,000 


3,450 


| ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 5, 6 
ഇ വയ് ക്ക് രൂപ 400 + വി . നി ., കമ നമ്പർ 2 മുതൽ 
4 വരെ രൂപ 300 + വി . നി . 

പ്രവർത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 3 മാസം. 

കരാറുകാരുടെ രജിസ്ട്രേഷൻ യോഗ്യത - ക്ലാസ്സ് " ഡി യും 
അതിനും മുകളിലും. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും വടക്കാഞ്ചേരി 
ചെറുകിട ജലസേചന വിഭാഗം സബ് ഡിവിഷൻ ആഫീസിൽ 
നിന്നും 27 - 5 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത തുക 
രൊക്കം പണ മാ യോ മണി യോർ ഡ റാ യോ അടച്ച് 
അപേക്ഷിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ള കരാറുകാർക്ക് 
ലഭി ക്കു ന്ന താ ണ്. ദർഘാസിനൊപ്പം 50 രൂപ വിലയുളള 
മുദ്രപ്പത്രത്തിൽ പ്രഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ട 
താണ്. ദർഘാസ് ഫോറങ്ങൾ കരാറുകാർ കൈമാറ്റം ചെയ്യാൻ 
പാടുളളതല്ല . ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുളള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


8/എഇഇ/ എം . ഐ ./ ഡബ്ല് . കെ . വൈ ./ 2008- 09 - 
പഴയന്നൂർ എൽ. ഐ . സ്കീമിന്റെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ രൂപ 90, 000 


2 ,250 


2 


- 1, 200 


9 /എഇഇ/ എം . ഐ . ഡബ്ലു . കെ . വൈ ./ 2008 - 09 - 
ഇട്ടിച്ചിറകുണ്ട് എൽ. ഐ . സ്കീമിന്റെ 
വാർഷിക അറ്റകുറ്റപ്പണികൾ - രൂപ 48,000 
10 /എഇഇ)/ എം. ഐ ./ ഡബ്ലു . കെ . വൈ ./ 2008-09 
പാറക്കടവ് എൽ. ഐ . സ്കീമിന്റെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ - രൂപ 14 ,000 


3 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
വടക്കാഞ്ചേരി. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


350 


